Kerala Gazette No. 50 dated 22nd December 2015. 
PART III 


COMMISSIONERATE OF LAND REVENUE 

LAND FAIR VALUE NOTIFICATION 


KOLLAM DISTRICT 


കൊല്ലം റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ നടപടിക്രമം 

( ഹാജർ: സി. സജീവ്) 


on 


നമ്പർ എഫ് - 2085 /2015 . 

2015 നവംബർ 18. 
വിഷയം : - ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമി കൂടി ഉൾപ്പെടുത്തുന്നത് ഉത്തരവാകുന്നു . 
സൂചന (1) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28എ ( ന്യായവില നിർണ്ണയം) ചട്ടം 3(7 ), ചട്ടം (4 ). 

- (2) പൂയപ്പള്ളി സ്മിതാഭവനിൽ സത്യശീലൻ സമർപ്പിച്ച അപേക്ഷ . 

- (3) കൊല്ലം തഹശീൽദാരുടെ 27- 10 -2015 - ലെ ബി5- 41034 / 2015 -ാം നമ്പർ റിപ്പോർട്ട്. 
2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടാതെ പോയ താഴെ പറയുന്ന സർവ്വേ നമ്പരിൽപ്പെട്ട വസ്തു വിന് സൂചന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരള 
സ്റ്റാമ്പ് ആക്ട് സെക്ഷൻ 28A പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


Si. 
No . 


Block 
No. 


Re-survey/ 
Survey No . 


Local 
Body 


Taluk 


Village 


Fair Value 

per Are 


Classification 


(3) 


(5) 


Sub 
Division 

No. 
(4) 
- 3 -3 
3 -4 -2 
3- 2- 2 


- (6) 


- (I) 

| 1 


- ( 9) 


(2) 
25 


Kollam 


2 ,50 ,000 


Kollam 
Corporation 


225 
225 


Mundakkal Residential plot 

with private 
road access 


നമ്പർ എഫ് - 21754/ 2015. 


2015 നവംബർ 21. 


വിഷയം :- ഭൂമിയുടെ ന്യായവില അപാകത പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 
സൂചന:- (1) കേരള മുദ്രപ്പത നിയമം 1959 സെക്ഷൻ 28എ ചട്ടം 5( 4). 

(2) കൊല്ലം ജില്ലാ കളക്ടറുടെ 14- 2- 2013 -ാം തീയതിയിലെ എം1 - 38492 /12 -ാം നമ്പർ നിർദ്ദേശം. 
(3) കൊട്ടാരക്കര വാലുതുണ്ടിൽ വീട്ടിൽ കമലാക്ഷിയമ്മ സമർപ്പിച്ച അപേക്ഷ . 
(4) കൊട്ടാരക്കര തഹശീൽദാരുടെ 18 - 11- 2015 - ലെ F1- 23756 / 2015 -ാം നമ്പർ റിപ്പോർട്ട്. 


ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6 -3 -2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ളവരുടെ കൈവശ വസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം 
ചെയ്തുവന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 


പ്രസ്തുത അപേക്ഷ ക ളിൻമേൽ സൂചന ( 4) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടു ള്ള താ ണ്. ടി റിപ്പോർട്ടു കളുടെ 
അടിസ്ഥാ ന ത്തിലും സൂചന ( 2 ) പ്രകാ രമുള്ള നിർദ്ദേ ശ ത്തിന്റെ അടിസ്ഥാ ന ത്തിലും രേഖകൾ പ്രകാ രമുള്ള ശരിയായ 
ക്ലാസിഫിക്കേ ഷൻ ചേർത്തും അ വ യ നു സ ത മായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവ ശ്യ മാ ണെന്ന് 
ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായ വില നിശ്ചയിച്ചു കൊണ്ട് 6 - 3 - 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായ വിലയിൽ വന്നുചേർന്ന 
അപാകതകൾ പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു. 


താലൂക്ക് 


അപേക്ഷകന്റെ പേരും 
മേൽവിലാസവും 


സർ / 6- 3 - 2010 - ലെ പുനർ പുനർ 
വില്ലേൽ, റീസർ / വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച നിർണ്ണയിച്ച 
ബ്ലോക്ക് 

സബ് ക്ലാസിഫിക്കേഷനും ക്ലാസി വില 
നമ്പർ 

ഡിവിഷൻ വിലയും ഫിക്കേഷൻ ( ആർ ഒന്നിന്) 
നമ്പർ 


കൊട്ടാരക്കര 


കൊട്ടാരക്കര- 22 245 / 4 


2,50 ,000 


Wet land 

2,25,000 


Residential plot 
with vehicular 


കമലാക്ഷിയമ്മ, 
വാലുതുണ്ടിൽ വീട്, 
കിഴക്കേക്കര, 
കൊട്ടാരക്കര 


access 


(3) 


നമ്പർ എഫ് - 21409 / 2015. 


2015 നവംബർ 23. 


വിഷയം : - ഭൂമിയുടെ ന്യായവില അപാകത പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 


സൂചന:- (1) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5 ( 4). 

(2) കൊല്ലം ജില്ലാ കളക്ടറുടെ 14 - 2- 2013 -ാം തീയതിയിലെ എം1- 38492/ 12 -ാം നമ്പർ നിർദ്ദേശം. 
(3) ഇളമാട്, ചെറിയ വെളിനെല്ലൂർ ദിലീപ് മൻസിലിൽ മുജീബ് ഖാൻ സമർപ്പിച്ച അപേക്ഷ . 


( 4) കൊട്ടാരക്കര തഹശീൽദാരുടെ 11- 11 - 2015- ലെ F1- 23466/ 2015 -ാം നമ്പർ റിപ്പോർട്ട്. 


ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6- 3- 2010- ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ളവരുടെ കൈവശ വസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം 
ചെയ്തുവന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 

പ്രസ്തുത അപേക്ഷകളിൻ മേൽ സൂചന ( 4) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടു ള്ള താ ണ്. ടി റിപ്പോർട്ടുകളുടെ 
അടിസ്ഥാ ന ത്തിലും സൂചന ( 2 ) പ്രകാ രമുള്ള നിർദ്ദേ ശ ത്തിന്റെ അടിസ്ഥാ ന ത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ 
ക്ലാസിഫിക്കേ ഷൻ ചേർത്തും അവ യ്ക്ക നു സ ത മായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവ ശ്യ മാ ണെന്ന് 
ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായ വില നിശ്ചയിച്ചു കൊണ്ട് 6 - 3 - 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായ വിലയിൽ വന്നുചേർന്ന 
അപാകതകൾ പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


താലൂക്ക് 


അപേക്ഷകന്റെ പേരും 
മേൽവിലാസവും 


സർ / 6 - 3- 2010 - ലെ പുനർ പുനർ 
വില്ലേജ്, റീസർവ്വ വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച നിർണ്ണയിച്ച 
ബ്ലോക്ക് സബ് ക്ലാസിഫിക്കേഷനും ക്ലാസി വില 
നമ്പർ ഡിവിഷൻ വിലയും ഫിക്കേഷൻ ( ആർ ഒന്നിന്) 

- നമ്പർ 


കൊട്ടാരക്കര 


ഇളമാട്- 27 


104 /10 - 2 


17 ,500 


Wet land 

2,000 


മുജീബ് ഖാൻ, 
ദിലീപ് മൻസിൽ, 
ചെറിയ വെളിനെല്ലൂർ, 
ഇളമാട്. 


Residential plot 
with PWD 
road access 


റവന്യൂ ഡിവിഷണൽ ഓഫീസ്, 
കൊല്ലം. 


( ഒപ്പ്) 
റവന്യൂ ഡിവിഷണൽ ഓഫീസർ. 


134 


PATHANAMTHITTA DISTRICT 

FORM A 
(See Rule 4 ) 
NOTIFICATION 


No. C3 -7351/2015 /L .Dis . 

30th November 2015 . 
Whereas, it is expedient to publish the Fair Value of land as required under Section 28 ( A ) of the Kerala Stamp 
Act, 1959 read with Sub -Rule (7 ) of Rule 3 and rule 4 of the Kerala Stamp ( Fixation of Fair Value of Land) Rules , 1995 ; 


Now , therefore , it is hereby made known to the public that the final fair value fixed for the land mentioned against 
each Serial Number, in respect of the land situated in the Survey /Re- Survey numbers of the Village and Taluk mentioned 
against each shall be as shown against in Column (11 ) thereof. 


SCHEDULE 


District - Pathanamthitta . 
Village - Erathu . 


Taluk - Adoor. 
Desom — Chathanoopuzha . 


Sub 
Division 

No . 


No. 


No. 


Re- Sy. 
Block 


Re - Sy. 
No. 


Name of 
Re - Sy. Panchayath / Local Body Name 

Fair Value 
Sub Div . Municipality / Panchayath / and Classification per Are 
No. Corporation Municipality / No. of by use 

Corporation Ward 
(O (7) (8) (9 ) 

(11) 
13-2 Panchayath Erathu 04 Residential Plot 3,00,000 

with Panchayat 

road access 


(1) 
1 


(2) 
.. 


(3) 
. 


(4) 
17 


(5) 
325 


2 


. 


. 


17 


325 


142 


Revenue Divisional Office, 
Adoor. 


(Sd .) 
Revenue Divisional Officer. 


ERNAKULAM DISTRICT 

NOTIFICATION 
No. N -7471/2014 / K .Dis. 

20th November 2015. 
Whereas, it is expedient to publish the Fair Value of the Land as required under Section 28A of the Kerala Stamp 
Act, 1950 read with Rule 4 of the Kerala Stamp (Fixation of Value of Land) Rules, 1995 . 

Now , therefore , it is hereby made known to the public that the fair value fixed for the land mentioned 
against each serial numbers, in respect of the land situated in the Survey /Re- survey numbers of the Village and Taluk 
mentioned against each , shall be as shown against it in Column ( 1) thereof. 


Taluk — Aluva . 


Sy. 
No . No. 
(1) (2) 
. . 


Sub 
Division 

No . 
(3) 
. 


Re- Sy. Re- Sy . 
Block No. 
No. 
(4) (5) 
8 211 


SCHEDULE 
District- Ernakulam . 

Village — Chengamanad. 
Re- Sy . 

Name & Name & 
Municipality / 

Fair Value 
Sub Panchayath / Number of Number Classification 

per Are 
Division Corporation 

Ward / of Ward by use 
No. 

Local Body 
(0 

(8 ) (9 ) ( 10 ) 

(11) 
11 Grama Chengamanad Kaprissery - 7 Residential 40 ,000 
Panchayath 

plot with 
Chengamanad 

Corp ./Mun ./ 
Pan . Road 
access 


Revenue Divisional Office , 
Fort Kochi. 


( Sd .) 
Sub Collector 


135 


4 


PALAKKAD DISTRICT 

FORM “ C 
[See Rule 5(8 )] 
NOTIFICATIONS 


Whereas, it is expedient to publish a notification showing revised Value of Land as required under Section 28A 
of the Kerala Stamp Act, 1959, read with sub -rule (8 ) of Rule 5 of the Kerala Stamp ( Fixation of Fair Value of Land ) 
Rules , 1955 , the fair value of land in Palakkad District is hereby fixed finally as shown in the Schedule hereto : 


( 1 


No. D4 - 2015 / 16299/9 . 


14th October 2015 . 


SCHEDULE 


Corporation / 


Name of 
District 


Name of 
Taluk 


Name of 
Village and 

Survey 
Number with 
Sub Division No. 


Ward 


Municipality 


Revised 

Fair 
Value of 

Land 
(per Are ) 


Classification Fair Value 
by use 

of the Land 
already fixed 

(per Are ) 


Panchayath 


(1) 


(2 ) 


(3) 


Palakkad 


Palakkad 


9 ,90 ,223 


Palakkad 
Municipality 


Palakkad - 1 

Village, 
Pirayiri Desom , 

Re-survey 
No. 78 /2 , 78 /1C 


Residential 

plot with 
Corp ./Mun ./ 
Panch . road 

access 


(8) 
7,42 ,000 
per Are 

for an 
extent of 
0 .0279 Hec . 

Areas 
mentioned 
in Sl. No . 1 
of Document 
No. 3657 /2004 
of the SRO , 

Palakkad 


No. D4 -2014 /73619 /9 . 


15th October 2015 . 


SCHEDULE 


Name of 
District 


Name of 
Taluk 


Name of 
Village and 

Survey 
Number with 
Sub Division No. 


Corporation / 
Municipality/ 
Panchayath 


"Ward 


Fair Value 
Classification 

" of the Land 
by use 

already fixed 

(per Are ) 


Revised 

Fair 
Value of 

Land 
(per Are ) 


(2 ) 


(3) 


(4) 


(5) 


(8 ) 


(7) 
2 ,50 ,000 


Palakkad 


Palakkad 


Mannur 
Panchayath 


Mannur 

Village, 
Nagaripuram 

Desom , 
Resurvey 
No .402 /8 


(6 ) 
Residential 
plot with 
NH PWD 
road access 


75 ,000 
per Are 

for an 
extent of 
0 .1052 Hec . 

Areas 
mentioned 
in Sl. No. 1 
of Document 
No. 2055 /2000 
of the SRO , 

Parali 


136 


No. D4- 2014 /5640/9 . 


5th October 2015 . 


SCHEDULE 


Name of 
District 


Name of 
Taluk 


Ward 


Name of 
Village and 

Survey 
Number with 
Sub Division No. 


Corporation / 
Municipality / 
Panchayath 


Fair Value 
Classification 

of the Land 
by use 

already fixed 

(per Are) 


Revised 

Fair 
Value of 

Land 
( per Are ) 


(1) 


(2) 


(3) 


(8 ) 


Palakkad 


Alathur 


. 


89 ,200 


Vadakkanchery 
Panchayath 


Residential 
plot without 
vehicular 


Vadakkanchery - 1 

Village , 
Vadakkanchery 

Desom , 
Re-survey 
No . 497 /1 


access 


25 ,000 
per Are 

for an 
extent of 
0.2984 Hec. 

Areas 
mentioned 

in Sl. No. 1 
of Document 
No. 785 /2009 

of the SRO , 
Vadakkanchery 


(4 ) 


No . D4-2011/39620/9. 


22nd August 2015. 


SCHEDULE 


Name of 
District 


Name of 
Taluk 


Ward 


Name of 
Village and 

Survey 
Number with 
Sub Division No. 


Corporation / 
Municipality/ 
Panchayath 


Fair Value 
Classification - 
by use 

of the Land 
already fixed 

(per Are) 


Revised 

Fair 
Value of 

Land 
( per Are) 


(1) 
Palakkad 


(2) 
Mannarkkad 


(4) 
Kumaramputhur 

Panchayath 


(5) 
. 


(7) 
3,00 ,000 


(3) 
Kumaramputhur 

Village , 
Kumaramputhur 

Desom , 

Survey 
No. 46 / 9 pt 


(0) 
Residential 
plot with NH 
PWD Road 

access 


(8) 
1,25,000 
per Are 

for an 
extent of 
0 .0850 Hec . 

Areas 
mentioned 
in Sl. No. 1 
of Document 
No . 3731/ 1994 

of the SRO , 
Mannarkkad 


No . D4-2014 /39859/9. 


16th November 2015 . 


SCHEDULE 


Name of 
District 


Name of 

Taluk 


Ward 


Name of 
Village and 

Survey 
Number with 
Sub Division No . 


Corporation / 
Municipality / 
Panchayath 


Fair Value 
Classification 
by use 

of the Land 
already fixed 

(per Are) 


Revised 

Fair 
Value of 

Land 
(per Are) 


(1) 


(3) 


(5) 
. 


(4) 

Agali 
Panchayath 


Palakkad 


(7) 
12,500 


Mannarkkad 


(O) 
Garden Land 

without 
Road access 


Kallamala 

Village, 
Kallamala 

Desom , 
Re-survey 
No . 1085 /1 


(8 ) 
7,500 
per Are 

for an 
extent of 
1.5720 Hec . 

Areas 
mentioned 
in Sl. No. 1 
of Document 

No. 817 /90, 
of the SRO , 

Agali 


No . D4 -2014/39840 /9 . 


17th November 2015. 


SCHEDULE 


Name of 
District 


Name of 

Taluk 


Name of 
Village and 

Survey 
Number with 
Sub Division No. 


Corporation / 
Municipality/ 
Panchayath 


Fair Value 
Ward Classification 
by use 

of the Land 
already fixed 

(per Are) 


Revised 

Fair 
Value of 

Land 
(per Are) 


(3 ) 


(8 ) 


- (1) 
Palakkad 


(2) 
Mannarkkad 


(4 ) 

Agali 
Panchayath 


(5) 
. 


(6 
Garden Land 

without 
Road access 


(7) 
12 ,500 


Kallamala 

Village , 
Kallamala 

Desom , 
Re- survey 
No. 1082 /2 


7 ,500 
per Are 

for an 
extent of 
1.7800 Hec . 

Areas 
mentioned 
in Sl. No. 1 
of Document 

No. 826 /90 , 
of the SRO , 

Agali 


Collectorate , 
Palakkad . 


(Sd .) 
District Collector 


138 


WAYANAD DISTRICT 

FORM " C 
[See Rule 5 (8 ) ] 
NOTIFICATION 


No. B5- 2015/20933 /12 . 


16th November 2015. 


Whereas, it is expedient to publish a notification showing revised Value of Land as required under Section 8A 
of the Kerala Stamp Act, 1959, read with sub -rule (8 ) of Rule 5 of the Kerala Stamp (Fixation of Fair Value of Land) 
Rules , 1995 , the fair value of land in Wayanad District is hereby fixed finally as shown in the Schedule hereto : 


SCHEDULE 


Name of 
District 


Name of 
Taluk 


Name of 
Village and 

Re- Survey 
Number with 
Sub Division No. 


Corporation / 
Municipality / 
Panchayath 


Ward 


Classification 

by use 


Revised 
Classification 

of Land 


Revised 

Fair 
Value of 

Land 
( per Are) 


(3 ) 


( 8) 


- (1) (2) 
Wayanad Sulthanbathery 


(4) 
Poothadi 


( 5) ( 6 
Kalloor Government 
kunnu Property 


- Irulam, 

487/ 5, 
Block No. 10 


| 16, 500 


( 7) 
Residential 
plot with 
Panchayath 
road access 


Collectorate , 
Wayanad . 


( Sd.) 
District Collector 


മാനന്തവാടി സബ്കളക്ടറുടെ നടപടിക്രമം 
( ഹാജർ: ശീറാം സാംബശിവറാവു , ഐ . എ . എസ്.) 


നമ്പർ 


കെ - 3128 / 2015. 


2015 ഒക്ടോബർ 4. 


വിഷയം : - തരിയോട് വില്ലേജ് - ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ച് ഉത്തരവാകുന്നത് സംബന്ധിച്ച്. 
സൂചന (1) ശ്രീമതി മെഹബൂബ, ടി. പി., മച്ചിങ്ങൽ, കുന്നത്തിടവക വില്ലേജ് എന്നവരുടെ 20- 3-2015 - ലെ അപേക്ഷ . 

- (2) വൈത്തിരി തഹശീൽദാരുടെ 14 - 5-2015, 30-7- 2015 തീയതികളിലെ എ3- 5559/2015 നമ്പർ റിപ്പോർട്ട്. 
വയനാട് ജില്ലയിൽ വൈത്തിരി താലൂക്കിൽ തരിയോട് വില്ലേജിൽ ബ്ലോക്ക്- 5 - ൽ റി . സ . 265 / 3, 265 / 4 എന്നീ സർ 
നമ്പരുകളിൽപെട്ട ഭൂമികളുടെ ന്യായവില നിശ്ചയിക്കണമെന്നാവശ്യപ്പെട്ട് സൂചന (1) പ്രകാരം ശ്രീമതി മെഹ്ബൂബ എന്നവർ 
ബഹു . വയനാട് ജില്ലാകളക്ടർ മുമ്പാകെ അപേക്ഷ സമർപ്പിച്ചിരുന്നതും പ്രസ്തുത അപേക്ഷയിൽ സൂചന (2 ) പ്രകാരം വൈത്തിരി 
തഹശീൽദാർ മുഖേന അന്വേഷണം നടത്തിയിട്ടുള്ളതുമാണ്. 

ടി വിഷയത്തിൽ തഹശീൽദാർ സമർപ്പിച്ച റിപ്പോർട്ട് പ്രകാരം തരിയോട് വില്ലേജിൽ ബ്ലോക്ക് 5 - ൽ റി . സ . 265/ 3, 265 / 4 
( പഴയ സർവ്വേ നമ്പർ 586, 587 /1) എന്നീ സർവ്വ നമ്പരുകളിൽപെട്ട ഭൂമി വൈത്തിരി സബ് രജിസ്ട്രാർ ഓഫീസിലെ 799 /2009 
നമ്പർ കുഴിക്കാണ് തീറാധാരപ്രകാരം അപേക്ഷകൾ കൈവശം വച്ച് വരുന്നതായും, പ്രസ്തുത ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചി 
ട്ടില്ലെന്നും, റി . സ . 265/ 4, റി . സ 265/ 3- ൽ നിന്നും സബ്ഡിവിഷനായി രൂപംകൊണ്ടതാണെന്നും, സമാന വഴി സൗകര്യമുള്ള ടി 
ഭൂമികൾ റി. സ . 244 /3 - ൽ ഉൾപ്പെട്ടതാണെന്നും റി. സ 265 /3, 265 /4- ൽപെട്ട ഭൂമിയുടെ സമീപത്തുള്ളതും തരിയോട് വില്ലേജിൽ 
ബ്ലോക്ക് 5 - ൽ റി . സ . 244 /3 ( പഴയ സർവെ നമ്പർ 652) - ൽ പെട്ട ഭൂമിക്ക് നിശ്ചയിച്ചിട്ടുള്ള ന്യായവില ആർ ഒന്നിന് 13,250 രൂപയാ 
ണെന്നും, എന്നാൽ വൈത്തിരി സബ് രജിസ്ട്രാർ ടി വിലയുടെ 50 % വർദ്ധിപ്പിച്ച് വില നിശ്ചയിക്കണമെന്ന് ശുപാർശ ചെയ്തിട്ടു 
ള്ളതിനാൽ മേൽപ്പറഞ്ഞ ഭൂമികൾക്ക് “ ഗാർഡൻ ലാന്റ് വിത്ത് റോഡ് ആക്സസ് എന്ന വിഭാഗത്തിൽപ്പെടുത്തി ഒരു ആറിന് 19, 875 
രൂപ ന്യായവില നിശ്ചയിക്കാവുന്നതാണെന്ന് വൈത്തിരി തഹശീൽദാർ വ്യക്തമാക്കിയിട്ടുണ്ട്. 

- സൂചന(2) റിപ്പോർട്ടുകൾ പരിശോധിച്ചതിൽ തരിയോട് വില്ലേജിൽ പഴയ സർവ്വേ നമ്പരുകളുടെ അടിസ്ഥാനത്തിലാണ്മുൻപ് 
ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചിട്ടുള്ളതെന്നും, എന്നാൽ മേൽപറഞ്ഞ ഭൂമികൾക്ക് ന്യായവില നിശ്ചയിച്ചിട്ടില്ലെന്നും, പഴയ സർവെ 
നമ്പരിൽ ഒരു സർവ്വേ നമ്പരിൽതന്നെ അനേകം ഏക്കർ ഭൂമി ഉൾപ്പെട്ടു വരുന്നതിനാൽ ഓരോ ഭൂമികളും പ്രത്യേകം തരംതിരിച്ച് 
ന്യായവില നിശ്ചയിക്കുന്നതിന് ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെന്നും, ആയതിനാൽ റീസർവ്വപ്രകാരം ന്യായവില നിശ്ചയിക്കുന്നതാണെന്ന് 
ഉചിതമെന്നും വ്യക്തമാകുന്നു . 


139 


6208 mmojomlo molewoš aceelos combos 5 - 08 01.m . 265 /3, 265/4 (1190 mboy mmS 586) nom ? mboy 
നമ്പരുകളിൽപെട്ട ഭൂമികൾക്ക് “ ഗാർഡൻ ലാന്റ് വിത്ത് റോഡ് ആക്സസ് എന്ന വിഭാഗത്തിൽപ്പെടുത്തി ഒരു ആറിന് 19 ,875 രൂപ 
ന്യായവില നിശ്ചയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


സബ് കളക്ടറുടെ ഓഫീസ്, 
QOMMU9s1. 


( 1397 ) 


സബ് കളക്ടർ. 


FORM ‘ A ’ 


[ See Rule 4 ] 


NOTIFICATION 


No. K -3128/2015 . 

4th October 2015 . 
Whereas, it is expedient to publish a notification showing revised Value of Land as required under Section 28A 
of the Kerala Stamp Act, 1959, read with sub -rule of the Kerala Stamp ( Fixation of Fair Value of Land ) Rules, 1995 , the 
fair value of land in Wayanad District is hereby fixed shown in the Schedule hereto : 


SCHEDULE 


Name of 
District 


Name of 

Taluk 


Name of 
Village & 
Sy. No. with 
Sub Division 

No. 


Corporation / 
Municipality / 
Panchayath 


Fair Value 
of the Land 

fixed 


Classification 

by use 


Ward 


( 1) 


(3 ) 


(6 ) 


(7 ) 


(5 ) 
VIII 


Wayand 


Vythiri 


Thariode , 
265 /3, 265/4 
Block No. 5 


Thariode 
Panchayath 


Garden land 
with road 
access 


19 ,875 
Per Are 


Sub Collector s Office , 
Mananthavady. 


(Sd.) 
Sub Collector 


140 


